O 
सत्यमेव जयते 


compose.kerala.gov.in 
egazette.kerala.gov.in 
printing.kerala.gov.in 


Regn.No. KERBIL / 2012 / 45073 

dated 2012-09-05 with RNI 
Reg No.KL / TV ( N ) / 634 / 2021-2023 


GOVERNMENT 


കേരള സർക്കാർ 


OF KERALA 


കേരള സർക്കാർ 
GOVERNMENT OF KERALA 


കേരള ഗസറ്റ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


ചൊവ്വ , 2021 ഡിസംബർ 14 


Tuesday , 14th December 2021 


1197 വൃശ്ചികം 29 
29th Vrischikam 1197 


1943 അഗ്രഹായനം 23 
23rd Agrahayana 1943 


വാല്യം 10 


നമ്പർ 


49 


Vol . X 


No. 


Part III 


Commissionerate of Land Revenue 


കേരള സർക്കാർ 


GOVERNMENT OF KERALA 


2021 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


16728 


KERALA GAZETTE 


Part III 


C2-8335 / 21 


തിരുത്ത് പരസ്യം 


09/1/21  ാം തീയതിയിലെ 44ാം നമ്പർ കേരള ഗസറ്റിൽ 1217 ൽ പ്രസിദ്ധീകരിച്ച C2-8335 / 21 
നമ്പർ പരസ്യത്തിൽ പരേതന്റെ അവകാശികളിൽ ക്രമ നമ്പർ ( 3 ) ആയി പ്രസിദ്ധീകരിച്ച അഭിജിത്ത് . 
ആർ . കൃഷ്ണൻ - മകൻ - 21 എന്നത് അർജുൻ . ആർ . കൃഷ്ണൻ - മകൻ - 21 എന്നാക്കിയും ഖണ്ഡികയിൽ 
വിവരിക്കുന്ന വീട്ടുപേര് ഏറത്ത് ( മാടവ ) എന്നത് ഏറത്ത് ( മാടവന ) എന്നാക്കിയും തിരുത്തി 
വായിക്കേണ്ടതാണ് . 


തഹസിൽദാർ 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


16729 


Revenue Department 


14th December 2021 


C2-8309 / 21 


തിരുത്ത് പരസ്യം 


09/1/21  ാം തീയതിയിലെ 44ാം നമ്പർ കേരള ഗസറ്റിൽ ഭാഗം - ! - 1216 ൽ പ്രസിദ്ധീകരിച്ച C2 
8309/21 നമ്പർ പരസ്യത്തിൽ പരേതന്റെ അവകാശികളിൽ ക്രമ നമ്പർ ( 1 ) ആയി പ്രസിദ്ധീകരിച്ച ആഗസ്തി 
ജോസഫ് - മകൻ- 78 എന്നത് ആഗസ്തി ജോസഫ് - പിതാവ് -78 എന്നാക്കി തിരുത്തി 
വായിക്കേണ്ടതാണ് . 


തഹസിൽദാർ 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


16730 


KERALA GAZETTE 


Part III 


C2-6652 / 21 


തിരുത്ത് പരസ്യം 


19/10/21  ാം തീയതിയിലെ 4tം നമ്പർ കേരള ഗസറ്റിൽ 8425 ൽ പ്രസിദ്ധീകരിച്ച C2-6652 / 21 
നമ്പർ പരസ്യത്തിൽ പരേതന്റെ അവകാശികളായി അന്നമ്മ ജേക്കബ് , ബിനിയ ആൻ ജേക്കബ് , ഫ്രാൻ 
സിയ ആൻ ജേക്കബ് എന്നീ വ്യക്തികളുടെ പേരുകൾ കൂടുതലായി ചേർത്തു വന്നിട്ടുള്ളതാണ് . ആയത് 
ഒഴിവാക്കി മറിയാമ്മ സിറിയക് - ഭാര്യ - 71 , സോജ സാജൻ വർഗീസ് - മകൾ - 53 , സോണി സിറിയക് - 
മകൻ - 50 , സെബാസ്റ്റ്യൻ സിറിയക് - മകൻ - 45 എന്നിവരെ ഉൾപ്പെടുത്തി തിരുത്തി 
പ്രസിദ്ധീകരിക്കേണ്ടതാണ് . 


- 


- 


തഹസിൽദാർ 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


16731 


Revenue Department 


14th December 2021 


C2-8232 / 21 


തിരുത്ത് പരസ്യം 


16/1/21  ാം തീയതിയിലെ 45  ാം നമ്പർ കേരള ഗസറ്റിൽ 12190 ൽ പ്രസിദ്ധീകരിച്ച C2-8232 / 21 
നമ്പർ പരസ്യത്തിൽ പരേതന്റെ അവകാശിയായി പട്ടികയിൽ ക്രമ നമ്പർ ( 1 ) ൽ ലിസമ്മ ജോസഫ് എന്ന് 
ചേർക്കാതെയാണ് പ്രസിദ്ധീകരിച്ചു വന്നിട്ടുള്ളത് . ആയത് തിരുത്തി ലിസമ്മ ജോസഫ് - ഭാര്യ - 54 
എന്നാക്കി തിരുത്തി വായിക്കേണ്ടതാണ് . 


തഹസിൽദാർ 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


16732 


KERALA GAZETTE 


Part III 


Kottayam District 


Meenachil Taluk 


NOTICE 


നമ്പർ : സി2-873421 


19-11-2021 


അപേക്ഷ 


മീനച്ചിൽ താലൂക്കിൽ കാണക്കാരി വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ബിനോയ് . പി . ചെറിയാൻ , 
പാലവേലിൽ , കാണക്കാരി എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ 
സർട്ടിഫിക്കറ്റിനായി കാണക്കാരി വില്ലേജിൽ പരേതൻറെ ഭാര്യ ഷീനാ പി . വർഗീസ് , പാലവേലിൽ , കാണക്കാരി ബോധിപ്പിച്ച 

കാണക്കാരി വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും 
പരിശോധിച്ചതിൽ ടിയാൻ 27-05-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ 
പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . മാതാപിതാക്കൾ ഉണ്ട് . 

മെനർ താഴെയുള്ള 

ലിസ്റ്റിൽ ക്രമ നമ്പർ 
1 ൻറെ സംരക്ഷണത്തിലാണ് . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷ 
ം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് 
രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ 
സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


o 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


ഷീനാ പി . വർഗീസ് 


ഭാര്യ 


40 


2 


മകൾ 


9 


| അലീറ്റ മരിയ ബിനോയ് 
ആന്റണി സി . ബിനോയ് 


3 


മകൻ 


3 


നമ്പർ : സി2-8806 / 21 


22-11-2021 


അനന്തരാവകാശ 


മീനച്ചിൽ താലൂക്കിൽ ഉഴവൂർ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ പൊന്നമ്മ ബാലകൃഷ്ണൻ , ശൂലംകുളത്ത് , 
അരീക്കര എന്നയാളുടെ 

അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരാക്കുന്നതിനായി 
സർട്ടിഫിക്കറ്റിനായി ഉഴവൂർ വില്ലേജിൽ പരേതയുടെ മകൻ എസ് . ബി . മോഹനൻ നായർ , ശൂലംകുളത്ത് , അരീക്കര 
ബോധിപ്പിച്ച അപേക്ഷ ഉഴവൂർ വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ 
സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 21-10-2014 -ൽ മരണപ്പെട്ടതായും പരേതയുടെ നിയമനുസൃത അവകാശികളായി 
താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . മാതാപിതാക്കൾ ഇല്ല . 

അതനുസരിച്ച് അവകാശ 
സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ 
പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും 
തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


| എസ് . ബി . മോഹനൻ നായർ 


| മകൻ 


60 


നമ്പർ : സി2-8807 / 21 


22-11-2021 


മീനച്ചിൽ താലൂക്കിൽ കുറിച്ചിത്താനം വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ റ്റി . എം . ഗോപിനാഥൻ നായർ , 
പാറക്കണ്ടത്തിൽ , കുറിച്ചിത്താനം എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 


be 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


16733 


Revenue Department 


14th December 2021 


അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി കുറിച്ചിത്താനം വില്ലേജിൽ പരേതൻറെ മകൻ അശോക് . ജി . , പാറക്കണ്ടത്തിൽ , 
കുറിച്ചിത്താനം ബോധിപ്പിച്ച അപേക്ഷ കുറിച്ചിത്താനം വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന 
റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 17-11-2020 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത 
അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . മാതാപിതാക്കൾ ഇല്ല . അതനുസരിച്ച് 
അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് 
ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി 
കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


അശോക് . ജി . 


മകൻ 


54 


2 


ജയശ്രീ . എസ് . 


മകൾ 


59 


നമ്പർ : സി2-8865 / 21 


29-11-2021 


മീനച്ചിൽ താലൂക്കിൽ പുലിയന്നൂർ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ഹരികൃഷ്ണൻ റ്റി . എൻ . , തോട്ടുപുറത്ത് , 
കെഴുവംകുളം പി . ഒ . എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ 
സർട്ടിഫിക്കറ്റിനായി പുലിയന്നൂർ വില്ലേജിൽ പരേതൻറെ ഭാര്യ രമാദേവി റ്റി . പി . , തോട്ടുപുറത്ത് , കെഴുവംകുളം പി . ഒ . 
ബോധിപ്പിച്ച അപേക്ഷ പുലിയന്നൂർ വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ 
സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 22-09-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി 
താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . മാതാപിതാക്കൾ ഉണ്ട് . അതനുസരിച്ച് അവകാശ 
സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ 
പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും 
തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


ഭാര്യ 


48 


2 


രമാദേവി റ്റി . പി . 
ജയകൃഷൻ റ്റി . എച്ച് . 
| ലക്ഷ്മിക്കുട്ടിയമ്മ ( അമ്മിണി 


മകൻ 


19 


3 


| മാതാവ് 


63 


നമ്പർ : സി2-895521 


29-11-2021 


മീനച്ചിൽ താലൂക്കിൽ ളാലം വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ കുര്യൻ ഔസേഫ് , പാലയ്ക്കൽ , കിഴതടിയൂർ പി . 
ഒ . എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി 
ളാലം വില്ലേജിൽ പരേതൻറെ ഭാര്യ റോസമ്മ കുര്യൻ , പാലയ്ക്കൽ , കിഴതടിയൂർ പി . ഒ . ബോധിപ്പിച്ച അപേക്ഷ ളാലം വില്ലേജ് 
ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 18 
01-2020 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും 
അറിവായിരിക്കുന്നു . മാതാപിതാക്കൾ ഇല്ല . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ 
ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന 
ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


റോസമ്മ കുര്യൻ 


ഭാര്യ 


68 


be 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


16734 


KERALA GAZETTE 


Part III 


2 


| കൊച്ചുറാണി 


മകൾ 


48 


3 


റിൻസി ജോസഫ് 


| മകൾ 


45 


4 


| റോണി കുര്യൻ 


മകൻ 


40 


5 


റെനി കുര്യൻ 


മകൻ 


38 


6 


| റിൽസ് കുര്യൻ 


മകൻ 


35 


നമ്പർ : സി2-895621 


29-11-2021 


അനന്തരാവകാശ 


മീനച്ചിൽ താലൂക്കിൽ പുലിയന്നൂർ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ കെ . ജി . ഗോപാലകൃഷ്ണൻ , കിഴക്കേതിൽ 
, അരുണാപുരം പി . ഒ . എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
സർട്ടിഫിക്കറ്റിനായി പുലിയന്നൂർ വില്ലേജിൽ പരേതൻറെ മകൾ ധന്യ കെ . ജി . , കിഴക്കേതിൽ , അരുണാപുരം പി . ഒ . 
ബോധിപ്പിച്ച അപേക്ഷ പുലിയന്നൂർ വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ 
സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 27-01-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി 
താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


ഭാര്യ 


73 


| പി . എസ് . ലക്ഷ്മിക്കുട്ടിയമ്മ 
| ജ്യോതി കെ . ജി . 


2 


| മകൾ 


43 


3 


ധന്യ കെ . ജി . 


മകൾ 


39 


നമ്പർ : സി2-886721 


29-11-2021 


അപേക്ഷ 


മീനച്ചിൽ താലൂക്കിൽ മീനച്ചിൽ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ സോമനാഥൻ നായർ പി . , പൂത്തേട്ട് , മേവ 
ട പി . ഒ . , പാലാ എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ 
സർട്ടിഫിക്കറ്റിനായി മീനച്ചിൽ വില്ലേജിൽ പരേതൻറെ ഭാര്യ ദശാംഗിനി കെ . , പൂത്തേട്ട് , മേവട പി . ഒ . , പാലാ ബോധിപ്പിച്ച 

മീനച്ചിൽ വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും 
പരിശോധിച്ചതിൽ ടിയാൻ 02-12-2020 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ 
പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . മാതാപിതാക്കൾ ഇല്ല . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് 
നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


ഭാര്യ 


74 


2 


മകൻ 


44 


ദശാംഗിനി കെ . 
ദീപ് സാൽ പി . എസ് . 
| ദീപേഷ് ലാൽ പി . എസ് . 
സുദീപ് പി . എസ് . 


3 


മകൻ 


41 


4 


മകൻ 


38 


നമ്പർ : സി2-8864 / 21 


29-11-2021 


be 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


16735 


Revenue Department 


14th December 2021 


മീനച്ചിൽ താലൂക്കിൽ കുറിച്ചിത്താനം വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ പി . ഡി . സരോജിനിയമ്മ , 
പാറക്കണ്ടത്തിൽ , കുറിച്ചിത്താനം എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി കുറിച്ചിത്താനം വില്ലേജിൽ പരേതയുടെ --select-- അശോക് . ജി . , പാറക്കണ്ടത്തിൽ , 
കുറിച്ചിത്താനം ബോധിപ്പിച്ച അപേക്ഷ കുറിച്ചിത്താനം വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന 
റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 08-01-2013 -ൽ മരണപ്പെട്ടതായും പരേതയുടെ നിയമനുസൃത 
അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . മാതാപിതാക്കൾ ഇല്ല . അതനുസരിച്ച് 
അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് 
ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി 
കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


അശോക് . ജി . 


മകൻ 


54 


2 


| ജയശ്രീ . എസ് . 


| മകൾ 


59 


be 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


16736 


KERALA GAZETTE 


Part III 


Kottayam District 


Meenachil Taluk 


NOTICE 


നമ്പർ : സി2-8958 / 21 


29-11-2021 


മീനച്ചിൽ താലൂക്കിൽ കൊണ്ടൂർ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ശ്രീജിത്ത് പി . എസ് . 
പുന്നോലിൽ , പൂവത്തോട് പി . ഒ . എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി കൊണ്ടൂർ വില്ലേജിൽ പരേതൻറെ മാതാവ് ഉഷ ശശി , പുന്നോലിൽ , പൂവത്തോട് പി . 
ഒ . ബോധിപ്പിച്ച അപേക്ഷ കൊണ്ടൂർ വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ 
സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 08-08-2019 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി 
താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . മാതാപിതാക്കൾ ഇല്ല അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കററ 
° നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


| ഉഷ ശശി 


മാതാവ് 


54 


നമ്പർ : സി2-8868 / 21 


29-11-2021 


മീനച്ചിൽ താലൂക്കിൽ മീനച്ചിൽ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ പി . എം . തോമസ് , പന്തലാനിയ്ക്കൽ , 
ഞണ്ടുപാറ പി . ഒ . , പൂവരണി എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി മീനച്ചിൽ വില്ലേജിൽ പരേതൻറെ മകൻ ജോബി തോമസ് , പന്തലാനിയ്ക്കൽ , 
ഞണ്ടുപാറ പി . ഒ . , പൂവരണി ബോധിപ്പിച്ച അപേക്ഷ മീനച്ചിൽ വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി . 
വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 03-12-2020 -ൽ മര 

രണപ്പെട്ടതായും പരേതൻറെ 
നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . മാതാപിതാക്കൾ ഇല്ല . 
അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കററ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള 
ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു 
കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


ലീലാമ്മ തോമസ് 


ഭാര്യ 


76 


2 


| മേരിക്കുട്ടി തോമസ് 


മകൾ 


57 


3 


ജോളി മാത്യ 


മകൾ 


55 


4 


| ആൻസി ജോസ് 


മകൾ 


53 


5 


ലിൻസി ജേക്കബ് 


മകൾ 


52 


6 


ലാലി ഷാജി 


മകൾ 


50 


7 


സിസി സോണി 


മകൾ 


48 


00 


8 


ജോബി തോമസ് 


മകൻ 


46 


9 


ജലി ഷാജു 


മകൾ 


44 


be 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


16737 


Revenue Department 


14th December 2021 


PUBLISHED BY THE SUPERINTENDENT OF GOVERNMENT PRESSES 
AT THE GOVERNMENT CENTRAL PRESS , THIRUVANANTHAPURAM , 202 


Digitally signed by Salim A 
Date : 2021.12.14 02:32:24 +05 : 30 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


